Reg . No. KL /TV /12 


Governm “ nt of Kerala 

1979 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIV ] 


Trivandrum, 


Monday | 7th May 1979 


17th Vaisakha 1901 ( Saka ) 


( No. 337 


DECLARATIONS 

(1) 
No. 17730/D1/79/PW. 

Trivandrum , Dated, 5th May 1979. 
Whereas in exercise of the powers conferred by 
clause (1 ) of Article 258 of the Constitution the 
* President has, in his notification No. 2 /4/63/Judl. II 
dated 31-5-1963 entrusted the Government of Kerala , 
with their consent the functions of the Central 
Government under the Kerala Land Acquisition Act, 
1961 (Act 21 of 1962), in relation to acquisition of 
lands for the purpose of the Union in this state; 

And whereas under subsection (4 ) of section 19 of 
the said Act the Governmentof Kerala have directed 
that in view of the urgency of the case, the provisions 
of section 5 of the Act shall not apply to the lands 
specified in the schedule below ; 

And whereas the Government are satisfd that 
the said lands have to beacquired for a public purpose; 

The Government of Kerala hereby declares under 
section 6 of the Act, that the lands specified in the 
schedule below and measuring 0.7804 hectare be 
the same a little more or less, are needed for a 
public purpose, to wit for the development of N. H. 47 
Chalakudy Byepass Block No. 31 and under section 7 
of the Act, directs the Special Tahsildar (L. A.) N. H., 
Trichur to take order for the acquisition of the 
lands. Further, under subsection (1) of section 19 of 
the Act, the Government directs that the Collector 
may take possession of the lands on the expiry of fifteen 
days from the date of publication of the notice 
mentioned in subsection (1 ) of section 9 of the Act. 

A plan of the lands is kept in the office of the 
Special Tahsildar ( L. A.) N. H., Trichur and may be 
inspected at any time during office hours. 

രേണഘടന 258-ാം വകുപ്പ് (I) -ാം ഖണ്ഡത്താൽ 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി, 
യുണിയൻ ആവശ്യത്തിനായി ഈ സംസ്ഥാനത്ത 
ഭൂമി വിലയ്ക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്റം (1962- ലെ 
21-ാം ആക്റ ) പ്രകാരം കേന്( 8 ഗവൺമെൻറിൻറ 

പരുത്തികൾ തൻറ 31-5-1963 -ാംതീയതിയിലെ 2/4/63 
Judl. II നമ്പർ പരസ്യപ്രകാരം കേരള ഗവൺമെന്റിനെ 

ആ ഗവൺമെൻറിന്റെ സമ്മതത്തോടുകൂടി, ഭരമേൽപ്പിച്ചി 
രിക്കയാലും; 

33 /1852/ s 


പ്രസ്തുത ആക്ററ് 19-ാം വകുപ്പ് ( 4 )ം ഉപവ 
കുപ്പു പ്രകാരം കേരള ഗവൺമെൻറ് ( പ്രസ്തുത സംഗതി 
യുടെ 

അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, ആക്റ് 
5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവ 
രിച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് നിർദ്ദേശിക്കു 
കയാലും, 
യലക്കെടുക്കേണ്ടതാണെന്ന് ഗവൺമെന്ററിന് ബോദ്ധ്യ 

പ്രസ്തുതഭൂമി ഒരു പൊതുകാര്യത്തിനായി വില 
പ്പെട്ടിരിക്കുന്നതിനാലും, 

കേരള ഗവൺമെൻറ് താഴെകാണുന്ന പട്ടികയിൽ വിവ 
രിച്ചിട്ടു ഉള്ളതും 0.7804 ഹെക്ടർ : വിസ്തീർണ്ണമുളളതു 
മായ ഭൂമി അത് അതതന്നെയോ, അതിൽ അൽപ്പം കൂടു 
തലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് ചാലക്കുടി ബൈപാസ്സ 
( N. H. 47) ബ്ലോക്ക് നമ്പർ 31 വികസിപ്പിക്കുന്നതിന് 
ആവശ്യമാണെന്ന്ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം ഇതി 
നാൽ പ്രഖ്യാപിക്കുകയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്ന 
തിനുളള ഉത്തരവ് സ്വീകരിപ്പാൻ ആക്ററ് 7 -ാം വകുപ്പു 
( പകാരം, തൃശ്ശൂർ നാഷണൽ ഹൈവേ സ്ഥലമെടുപ്പ് 
സ്പെഷ്യൽ തഹശീൽദാർ എന്നആളോട ” നിർ ദേശ് 
കയുംചെയ്യുന്നു . 

ആക്ററ് 9 -ാം വകുപ്പ്(1) -ാം ഉപ 
വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നോട്ടീസ് (പസി °ധപ്പെടു 
ത്തുന്ന തീയതിമുതൽ പതിനഞ്ചുദിവസം 

കഴിഞ്ഞാൽ കള 
- കററർക്ക് ആ ഭൂമി കൈവശപ്പെടും .പകാരി 
ഗവൺമെന്റ് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ തൃശ്ശൂർ ലാൻറ് അക്വി 
സിഷൻ സ്പെഷ്യൽ തഹശീൽദാർ (നാഷണൽ ഹൈവേ 
എന്ന ആളുടെആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ 
സമയത്ത്എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും 
ചെയ്യാം. 

SCHEDULE 

District - Trichur. 
Taluk - Mukundapuram. Village_Perambra . 
( The extent given is approximate) 

Description - Wet . 
St. No. Sy .No 

Extent in 

Hectare 
125 /10-25 

0 , 0949 
125/12 

0 , 0587 
125/13 

0 , 0384 
125/18 

0 , 0364 
126/1-16 

0.1474 
126/2 

0.0202 
1263-18 
126 / 4-19 

0 , 0065 


0 , 0080 


2 


s , No. 


Sy. No. 


9 
10 
11 
12 
13 


126/ 5-20 
1267-21 
1268-23 
126/ 9-24 
131 /1-5 


Extent in 
Hectares 
0.0020 
o . 0459 
0 ,1025 
0.1190 
0.0405 


ആക്റ 


Total 


0,7804 


നഞ്ച 


് ചെയ്യുന്നു . 


( 2) 
No. 17731/D1/79/PW., Trivandrum, Dated 5th May 1979. 

Whereas in exercise of the powers conferred by 
clause ( 1) of Article 258 of the Constitution the 
President has, in his notification No. 2 /4/63 / Judl. II 
dated 31-5-1963 entrusted the Government of Kerala , 
with their consent the functions of the Central Govern 
ment under the Kerala Land Aequisition Act, 1961 
(Act 21 of 1962), in relation to acquisition of lands 
for the purpose of the Union in this state; 

And whereas under subsection (4) of Section 19 
of the said Act the Government of Kerala have 
directed that in view of the urgency of the case the 
provisions of section 5 of the Act shall not apply to 
the lands spetified in the schedule below ; 

And whereas the Government are satisfied that the 
said landshave to be acquired for a public purpose; 

The Government of Kerala hereby declare under 
Section 6 of the Act that the lands specified in the 
Schedule below and measuring 0.3690 hectare be the 
same a little more or less, arc nccded for | a public 
purpose, to wit for the Development of NH 47 
Chalakudy Byepass Block *ം. 11 and under section 7 
of the Act direct the Special Tahsildar (LA ) NH , 
Trichur to take order for the acquisition of the lands. 
Further, under subsection (1) of section 19 of the 
Act the Government direct that the Collector may 
days possession of the lands on the expiry of fifteen 

the date of publication of thenotice men 
tioned in subsection ( 1) of section 9 of the Act. 

A plan of the lands is kept in the office of the 
Special Tahsildar (LA ) NH , Trichur and may be 
inspected at any timeduring office hours. 

രണഘടന 258-ാം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്രാഷ്ടപതി, 
യുണിയൻറ ആവശ്യത്തിനായി ഈ സംസ്ഥാനത്ത 
ഭൂമി വിലയക്കെടുക്കുന്നത് സംബന്ധിച്ചിടത്തോളം 
1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്റ് (1962- ലെ 
21 -ാം ആക്റ്റ് പ്രകാരം കേരഗവൺമെന്ററിന്റെ പവ 

ത്തികൾ തൻറ 31-5-1963-ാംതീയതിയിലെ 2 | 4|63|Jdul. 
II നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ ആ 
ഗവൺമെൻറിൻറ സമ്മതത്തോടുകൂടി, രമേൽപ്പിച്ചിരി 
ക്കയാലും; 

പ്രസ്തുത ആക്റ് 19 -ാം വകുപ്പ് (4) -ാം ഉപ 
വകുപ്പു പ്രകാരം കേരള ഗവൺമെൻറും പ്രസ്തുത സംഗ 
തിയുടെ അടിയന്തിരസ്ഥിതി പരിഗണിച്ച്, ആക്റ് 
5 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ താഴെ പട്ടികയിൽ വിവ 
രിച്ചിട്ടുളള ഭൂമിക്ക് ബാധകമല്ലെന്ന് 

നിർദ്ദേശിക്ക 
യാലും; 

( പസ്തുത ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വില 
യ്ക്കെടുക്കേണ്ടതാണെന്ന് ഗവൺമെൻറിനം ബോദ്ധ്യ 
പ്പെട്ടിരിക്കുന്നതിനാലും; 

കേരള ഗവൺമെൻറ് താഴെ കാണുന്ന പട്ടികയിൽ 
വിവരിച്ചിട്ടുളളതും 0.3690 ഹെക്റർ വിസ്തീർണ്ണ 
മുളളതുമായ ഭൂമി, അത 

അ ( തതന്നെയോ, അതിൽ 


അൽപ്പം കുറവോ കൂടുതലോ ആയിരുന്നാലും വേണ്ട 
തില്ല , ഒരു പൊതുകാര്യത്തിന് അതായത് ചാലക്കുടി 

ബൈപാസ (NH 47) ബ്ലോക്ക്നമ്പർ 11 വികസിപ്പിക്കു 
ന്നതിന് ആവശ്യമാണെന്ന് ആക്റ്ററ 

6 -ാം വകുപ്പു 
പകാരം ഇതിനാൽ പ്രഖ്യാപിക്കുകയും ആ ഭൂമി വില് 
യക്കെടുക്കുന്നതിനുളളഉത്തരവുസ്വീകരിപ്പാൻആക്റ 
7 -ാം വകുപ്പു പ്രകാരം 

തൃശ്ശൂർ നാഷണൽ ഹൈവെ 
ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ 

എന്ന 
ആളോട് നിർദ- ദേശിക്കുകയും 

ചെയ്യുന്നു . 

പി ൽ പറഞ്ഞിരിക്കുന്ന 
9-ാം വകുപ്പ് 
നഞ്ചു ദിവസം കഴിഞ്ഞാൽ കളക്റർക്ക് ആ ഭൂമി കൈ 
കാവുന്നതാണെന്നും കൂടി ആക്ററ് 19 -ാം 

ഉപവകുപ്പു പ്രകാരം ഗവൺമെൻറം നിർ 
g ദേശിക്കുകയും 

സ്ഥലത്തിന്റെ പ്ലാൻ തശ്ശുർ നാഷണൽ ഹൈവെ 
ലാൻറ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ എന്ന 
ആമുടെ ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമ 
ജിത്ത് എപ്പോഴെങ്കിലും അത് 

പരിശോധിക്കുകയും 
ചെയ്യാം. 

SCHEDULE 

District - Trichur. 
Taluk- Mukundapuram . Village - Perambra . 

( The extent given is approximate ) 
Sl. No. 

Sy . No. Description Extent in 

Hectare 
1642-5 

Wet 0.0470 
2 165/1-3 

Wct 0 0650 
3 . 166/2 

Wet 0.2570 

(3 ) 
No.1787I| DI| 79/PM., Trivandrum, Dated 5th May 1979 . 

Whereas in exercise of the powers conferred by 
clause ( 1) of Article 258 of the Constitution , the 
President has, ir his notification No. 2/4/63/Judl. dated 
31-5-1963 entrusted the Government of Kerala, with 
their consent, the functions of the CentralGovernment, 
under the Kerala Land Acquisition Act, 1961 ( Act 21 
of 1962) in relation to acquisiticn of lands for the 
purpose of the Union in the Kerala State ; 

And whereas the Government of Kerala are 
satisfied after considering the report made by the 
Collector under sub-section (2) cf section 5 of the 
Kerala Land Aquisition Act, 1961 (Aet 21 of 1962), 
that the lands specified in the Schedule below has to be 
acquired for a public purpose ; 

The Government of Kerala hereby declare under 
section 6 

of the Act that the lands specified in the 
Schedule below and measuring 2 Hectares 44 Ares 
69 Sq. m . be the same a little more or less, are needed 
for a public purpose, to wit for constructing the 
section 7 of the Act , directs the Special Tahsildar 
(L.A.), N. H. No. ill, Kovalam to take order forthe 
acquisition of the lands. 

A plan of the lands is kept in the office of the 
Special Tahsildar (L. A.), N. H. No. III, Kovalam 
and may be inspected at any time during office hours . 

ഭരണഘടന 258-ം വകുപ്പ് (1) -ാം ഖണ്ഡത്താൽ 
നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് രാഷ്ട്രപതി, 
യൂണിയന്റെ ആവശ്യത്തിനായി കേരള സംസ്ഥാനത്ത് 
ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ചിടത്തോളം, 
1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം 
ആക്ററ്) (പകാരം കേന°( ഭഗവൺമെൻറിൻറെ പ്രവത്തി 
കൾ തൻ 31-5-1963 -ാം തീയതിയിലെ 2/4/63IJudl. 


3 


നമ്പർ പരസ്യ പ്രകാരം കേരള ഗവൺമെൻറിനെ, ആ ഗവൺ 
മെൻറിൻ 

സമ്മതത്തോടുകൂടി രമേൽപ്പിച്ചിരിക്ക 


SL, No. 


Sy . No. 


Description 


യാലും; 


Extent 
H. Ares Sq.m. 

82 
9 71 

42 
1 ) 94 
11 94 
14 47 
0 76 
5 72 


1 


10 
11 
12 
13 
14 
15 
16 
17 
18 
19 
20 
21 
22 
23 
24 
25 
26 
27 
20 
29 
30 
31 
3 

A 
33 
34 
35 
36 
37 
38 
39 
40 
41 
42 
48 


1156/1 
1157 
1161,5 
1162| 1 
1162/2 
1163| 1 
11641 
551 /i 
1170/1 
558/3 
5584 
56812 
566| i 
| 1111/1 
557/2 
5562 
1172/1 


Dry 
Do. 
Do. 
Do. 
Do. 
Do. 
Wet 
നം . 
Dry 
നം , 
Do. 
Do. 
Do. 
Do. 
Do. 
Do. 
Do : 
Do. 
Wet 
Do. 
Dry 
Do. 
Do. 
Do. 
Do. 
Do. 
Do. 
Do. 
Do. 
Do. 
Do. 
Do. 
Do. 
Do. 


549/1 


41 


542/1 
541/1 
550/1 


1961- ലെ കേരള സ്ഥലമെടുപ്പ്ആകൗറം ” (1962- ലെ 
21-ാം ആക്റം ) 5-ം വകുപ്പ് 2) എന്ന ഉപവകുപ്പ 
പകാരം കളക്റർ സമർപ്പിച്ച് റിപ്പോർട്ട് പരിഗണിച്ച് 
തിൽ, താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചി 
ട്ടുളള ഭൂമി ഒരു പൊതുകാര്യത്തിന് വിലയ്ക്കെടുക്കേണ്ട 
താണെന്ന് കേരള ഗവൺമെൻറിന് ബോധ്യപ്പെട്ടിരിക്കു 
ന്നതിനാലും; 

കേരള ഗവൺമെൻറ്, താഴെ പട്ടികയിൽ വിവരിച്ചിട്ടു 
ളളതും 2 ഹെക്ററർ 44 ആർസം 69 ച . മീ . വിസ്തീർണ്ണ 
മുളളതുമായ ഭൂമി, അത്അതതന്നെയോ അതിൽ അൽപ്പം 
കൂടുതലോ കുറവോ ആയിരുന്നാലും വേണ്ടതില്ല , ഒരു 

കഴക്കൂട്ടം കോവളം 
ബൈപാസ്സിന്റെ നിർമ്മാണത്തിന് ആവശ്യമുണ്ടെന്ന് 
ആക° on ° 6 -ാം വകുപ്പു പ്രകാരം ഇതിനാൽ 

പവ്യാപിക്കു 
കയും, ആ ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള ഉത്തരവ് 
നാഷണൽ ഹൈവേ പൊന്നുംവില സ്പെഷ്യൽ തഹശീൽ 
മാർ എന്നആളോട് നിർദേശിക്കുകയും ചെയ്യുന്നു . 

സ്ഥലത്തിന്റെ പ്ലാൻ കോവളം നാഷണൽ ഹൈവേ 
പൊന്നുംവില സ്പെഷ്യൽ തഹശീൽദാർ എന്ന ആളുടെ 
ആഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആഫീസ് സമയത്ത 
എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും ചെയ്യാം, 

SCHEDULE 
District - Trivandrum . 

Taluk - Trivandrum . 
Village or Amson and Desom - Muttathara . 

( The extent given is approximate ) 
Sl. No. S. No. 

Description 

Extent 
H. 

Ares Sq.m. 
1145/2 

6 67 
1146/1 

12 45 
1148/1 
1152/2 
115312 Do. 

41 
115414 Do. 

30 
11545 

Do. 
11546 Do. 

57 
1155/1 Do. 

31 


1 
4 
5 
0 


5272 - 


10 


5282 
5012 
1151/2 
1151/4 
1151/ 
11519 
115l / 12 
1151/13 
522AB -1 
52i | AB - 2 
5072 
52312 


6 
1 
9 
2 
1 
11 
0 

T 
14 


17 
03 
16 
49 
42 
86 
43 
87 
94 
03 
26 
72 


Dry 
Wet 
Do. 
Dry 


8 


Total 


2 


44 


69 


60 
03 


ഥ2-7EtoE 


A 


51 


Total extent 2 Hectares 44 Ares 69 Sq . metres. 

By order of the Governor, 
P. V. RAMACHANDRAN NAIR , 
Joint Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G.P. AT THE GOVERNMENT PRESS, 

TIVANDRUM, 1979 , 


